Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERN 


കേ 


രള സർ 


സർക്കാർ ക 


SERNMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


31st July 2012 
2012 ജൂലൈ 31 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 1 31 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


9th Sravana 1934 
1934 ശാവണം 9 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

26 - 6 - 2012 - ലെ നടപടിക്രമം 
( ഹാജർ: ശ്രീ . കെ . ഗോപാലൻ) 


നമ്പർ ജെ - 2130/ 09/ ഡി. ഡിസ്.(1) 


2012 ജൂ 


ൺ 26. 


സൂചന: - 1. ശ്രീ . കോന്നംകുഴി ബാലൻ എന്ന യാ ളുടെ 

അപേക്ഷ . 


2. തിരൂരങ്ങാടി തഹശീൽദാരുടെ 17 - 12 - 2009 - ലെ 

ജി1-9210 / 09 നമ്പർ റിപ്പോർട്ട്. 
തിരൂ ര ങ്ങാടി താലൂക്ക്, വള്ളിക്കുന്ന് വില്ലേജ്, 
റി . സ . 223 / 5 - ൽപ്പെട്ട 1. 10 4 0 ഹെക്ട ർ നി . കെ . ഭൂമി, 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയാക്കി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . കോന്നംകുഴി ബാലൻ 
എന്നയാൾ സൂചന (1) പ്രകാരം അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. 
ടി അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ മുഖേന 
അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന (2) പ്രകാരം 


റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

-- പരപ്പനങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 1911 /77, 
2286 / 77 നമ്പർ ആധാ ര ങ്ങൾ പ്രകാരം അപേക്ഷ ക നായ 
കോന്നംകുഴി ബാലൻ എന്നയാൾക്ക് വള്ളിക്കുന്ന്വില്ലേജ് 
റി . സ . 223 /5 - ൽപ്പെട്ട ( പഴയ സർവെ നമ്പർ 329/ 2 ) യഥാക്രമം 
162 സെന്റ്, 10 സെന്റ്, എന്നിങ്ങനെ ഭൂമികൾ കൈവശത്തിലുണ്ട്. 
ഈ ഭൂമിക്ക് 1973 മുതൽ 97 വർഷം വരെ പലവക ഇനത്തിൽ 
നികുതി അടവാക്കിയിട്ടുള്ളതായും പഞ്ചായത്തിൽ നിക്ഷിപ്തമായ 
ഭൂമിയല്ല എന്നും എം . എൽ. ആർ. ആക്ട് പ്രകാരം പതിച്ച് 

കൊടു ക്കാ വു ന്ന താ ണ് എന്നും തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. 
ആക്ട് പ്രകാരം രജി സ്റ്റർ ചെയ്യുന്നതിന് അ നു മതി 
നൽകുന്നതിൽ ആക്ഷേപമില്ല എന്ന് അയൽ കൈവശക്കാരുടെ 
സമ്മതപ്രതവും ഹാജരാക്കിയിട്ടുണ്ട്. 


ടി ഭൂമിയുടെ അസ്സൽ ആധാരങ്ങൾ, മറ്റു രേഖകൾ ഇവ 
സഹിതം ഹാജ രാ കു വാൻ അപേക്ഷ കിന് നോട്ടീസ് 
നൽകുകയും അപേക്ഷകൻ 2 - 3 -2010 - ന് ഹാജരാകുകയും 
ചെയ്തു . പരപ്പനങ്ങാടി സബ്രജിസ്ട്രാർ ഓഫീസിലെ 1911/77, 
2286 / 77 നമ്പർ അസ്സൽ ആധാരങ്ങളും 1995 - 1996 വരെ പലവക 
ഇനത്തിൽ നികുതി അടവാക്കിയ രശീതികളും ഹാജരാക്കി. 
മേൽ നമ്പർ ആധാ ര ങ്ങ ൾ ( പകാരം 261/2 സെന്റ് ഭൂമി 
അപേക്ഷകന്റെ കൈവശ ത്തിലു ണ്ട്. എങ്കിലും യഥാർത്ഥ 

കൈവശമുള്ള 0. 1040 ഹെക്ടർ ഭൂമി അപേക്ഷകന്റെ പേരിൽ 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകാമെന്ന് തഹശീൽദാർ 
ശുപാർശ ചെയ്തിട്ടുള്ളത്. 

- തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ 
അപേക്ഷയ്ക്കാസ്പദമായ 0.1040 ഹെക്ടർ ഭൂമി, അപേക്ഷകൻ 
ആധാരപ്രകാരം കൈവശം വച്ചു വരുന്നതായി കാണുന്നു . 
കൂടാതെ 28 - 4 - 2010 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . ടി 
ഭൂമിയിൽ അപേക്ഷകൻ വീട് വെച്ച് താമസിക്കു ന്ന തായി 
സ്ഥലപരിശോധനയിൽ കാണപ്പെട്ടു . 

- സ്ഥല പ രി ശോ ധ ന യു ടെയും രേഖകൾ പരിശോ ധി 
ച്ച തി ന്റെ യും അടി സ് ഥാ ന ത്തിൽ വള്ളിക്കുന്ന് വില്ലേജ് 
റി . സ . 223 / 5 - ൽപ്പെട്ട 0 .1040 ഹെക്ട ർ സി . കെ . ഭൂമി, 
അപേക്ഷകന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 15 - 6 - 2010 - ലെ കേരള ഗസറ്റിലും താലൂക്ക് ഓഫീസ്, 
വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷി ഭവൻ 
നോട്ടീസ് ബോർഡുകളിലും വക സ്ഥലത്തും പരസ്യപ്പെടുത്തി 
യിരുന്നു . ഗസറ്റ് വിജ്ഞാപനത്തിൽ ഭൂമിയുടെ വിസ്തീർണ്ണ 
ത്തിൽ തെറ്റുവന്നതുമൂലം തിരുത്തൽ പരസ്യം 12 - 4 - 2011- ലെ 
15 -ാം നമ്പർ കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തിയിരുന്നുവെങ്കിലും 
ആരുംതന്നെ ഇതേ വരെ ആക്ഷേപങ്ങളോ അവകാശങ്ങളോ 
ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹചര്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, വള്ളിക്കുന്ന് 
വില്ലേജ്, റി. സ . 223 / 5 - ൽപ്പെട്ട 0.1040 ഹെക്ടർ നി . . . ഭൂമി 
അപേക്ഷകനായ ശ്രീ . കോന്നംകുഴി ബാലൻ s/o വേലായുധൻ 
എന്നയാളുടെ പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു. 

-- തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി നികുതി വിധേയ 
ഭൂമിയാക്കി മാറ്റി റവന്യൂ റെക്കാർഡുകളിൽ ആവശ്യമായ 
മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകനിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതാണ്. 

( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, റവന്യൂ ഡിവിഷണൽ 
തിരൂർ. 

ഓഫീസർ. 


